Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. oul. mmo 
KL TV (N )/ 12/ 2009-2011 


GUAL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIV1 
200130 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th January 2009 

2009 emul 20 
30th Pousha 1930 
1930 840 30 


നമ്പർ 


PART III 
Stores Purchase 


Jails Department 
TENDER EXTENSION NOTICE 
Vo . M1-15961 /2008 . 

24th December 2008 . 
Scaled teners are invited for the installation 
of L . P . G . Ovens in 11 (Eleven ) Prisons of Kerala . 


The tender should be superscribed with the 
name and number of tender and ar dressed to the 
Adklitional Director General of Police ( Prisons) , 
Prisons Headquarters , Poojappura , Thiruvanantha . 
puram -12 . The PAC of the tender will be Rs . 4 , 40 , 000 
(Rupees Four lakhs forly thousand only ) . 

Last date and time for receipt of tender with 
1 % E . M . D . will be 2 p . m . 0 31- 1- 2009 
and will be opened at 4 p . m . on the same 
day in the presence of such tendcrers or their 
authoriscc ! representatives who may be present at 
that time. 

Late tenders will not be accepted . The rates 
quoted must be valid upto 31 - 3 - 2009 . 


Tender forms may be obtained from the Office 
of the Additional Director General of Police 
(Prisons) on working days during office hours . 

Application for tender forms should be 
accompanied by cash remittance only . 
Cost of tender form : 

Original - Rs. 400 + VAT. 
- Duplicate --Rs. 200 + VAT. 

The cost of tender forms will not be refunded 
wder ry circumstarces . Si le of terder forms will 
be closed at 1 p , m . On 30 -1 - 2009 . 

| Chequics, Postage Stamps etc . will not be 
accepted towards the cost of tender forms nor will 
the forms be sent by V . P . P . Further details are 
available from Prisons Headquarters Curing office 
hours . 


അല്ലങ്കിൽ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യ ത്തിൽ - 31 - 1 - 2009- ന് 4 മണിക്ക 
- ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും, 

- താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
- ടെണ്ടർ നിരക്ക് 31 - 3 -2009 വറെ പ്രാബല്യ 
ത്തിലുണ്ടായിരിക്കണം. 

അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ 
( പിസൺസ") തിരുവനന്തപുരത്തിന്റെ ഓഫീസിൽ 
രൊക്കം പണമടച്ചാൽ പ്രവർത്തി ദിനങ്ങളിൽ 
(പവർത്തി സമയത്ത് ദർഘാസ് ഫോറം ലഭിക്കു 
ന്നതാണ്. 


ക ര ത്തിലെ 11 ജയിലുകളി ൽ എൽ. പി . ജി . 
അടുപ്പുകൾ സ്ഥാപിക്കുന്നതിന് - 

മുദ്രവച്ച 
86ഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

തു വച്ചു ദർഘാസുകൾ അടങ്ങിയ കവറിനു 
മുകളിൽ പങ്കെടുക്കുവാനുഭ ദേശിക്കുന്ന ദർഘാസിൻറ 

ക മനമ്പരും പേരും എഴുതി അഡീഷണൽ ഡയറക്ടർ 
ജനറൽ ഓഫ് പോലീസ് പിസൺസ്) , ജയിൽ 
അ സ്ഥാനകാര്യാലയം, തിരുവനന്തപുരം- ) 2 എന്ന 
വിലാസ അ ൽ നത് കണ്ടതാണ്. ദ ഘാസി 
അടങ്കൽ തുക 4 , 40 , 000 ( നാലര ലക്ഷത്തി 
നം തൽപ്പതിനായിരം മാത്രം) രൂപ ആയിരിക്കും. . 


ടെണ്ടർ ഫോറത്തിന്റെ വില : 

അസ്സ ര രൂപ 400 + വാറ് . 
-- പകർപ്പ് _ -രൂപ 200 + വാററ് . 
- ദർഘാസം ഫോറത്തിന് നൽകുന്ന വില യാതൊരു 
കാരണവശാലും മടക്കി നൽകുന്നതല്ല , ദർഘാസ് 
ഫോറം കൈമാറാൻ പാടുളളതല്ല . ദർഘാസ് ഫോറ 
ത്തി ൻറ വിൽപ്പ ന 30 -1 - 2009 - ന് 1 മണിക്ക് 
അവസാനിക്കുന്നതാണ്, 

ദർഘാസ് ഫോറം വി , പി . പി , ആയി അയയ°ക്കു 
കയോ ചെക്ക് പോസ റോജ സ്ററാമ്പ് മുതലായവ 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുകയോ ചെയ്യു 
ന്നതല്ല . വിശദവിവരങ്ങൾ ജയിൽ ആസ്ഥാനകാര്യാ 
ലയത്തിൽ നിന്നും പ്രവർത്തി സമയങ്ങളിൽ 
ലഭ്യമാണ്. 


- ദർഘാസുകൾ 1 % നിരതദ്രവ്യം സഹിതം 
സമർപ്പിക്കും. ണ്ട അവസാന തീയതി 31 - 1 - 2009 - ന് , 
2 മണിക്കാണ്. ദർ ഘാസുകൾ സമർപ്പിച്ചവരുടെയോ 


Prisons Headlquarters, . 
Thiruvananthapuram . 


| (Sd . ) : 
For Addl . Director General 

of Police (Prisons) . 


TENDER NOTICE 
No. A2-17798/2008. 

17th December 2008 . 
Sealed tenders are invited for the supply of Dictary and Miscellaneous Articles required 
for the Sub Jails at Vythiri, Peermade, Devikulam , Muvattupuzha , Meenachil , Mavelikara under the 
Jail Department for the period from 1st April 2009 or at a later date and upto 31st March 2010 
The tenders should be superscribed as the “ Tender for the supply of Dietary and Miscellaneous Article . 
for the year 2009- 2010 and addressed to the Superintendent of the institution concerned . 

Last at e and time of closing of sale of tender forms - 5- 2-2009, 4 p . m . 
Last date and time for receipt of tenders - 7- 2-2009, 12 Noon 
Date and time of opening of tenders - 7- 2- 2009, 2, p . m . 
Intending tenderers may obtain tender forms from the Superintendents of the institution viz . 
1. Terder No . 1 /2009 - Sub Jail, Vythiri PAC - Rs. 5 ,00 ,000 

2/ 2009 - 1, Peermade , 3, 5 , 00 , 000 
32409 Devikulam 

- 5, 00,000 
4/ 2009 Muvattupuzha 

,, 5 , 00 ,000 
5, 2009 Meenachil 

- 2, 5, 00 , 000 
6 / 2009 

- Mavelikkara - 3, 5, 00,000 
The rates of each and every items in the Schedule of Articles have to be quoted in the tender 
forms. Tenders will be settled itemwise . 

Application for tender forms shall be accompanied by cash remittance of price of tender forms fixed 
as per Government Order (Ms. ) No. 1662/99/ Fin . dated 30 - 7 - 1999, The cost of tender forms amounts 
to Rs. 400 + 12 . 5 % VAT for cach Jail Institutions and are not transferable . The cost of duplicate tender 
forms is Rs. 200 + 12 . 5 % VAT. The filled up tender forms shall be submitted to the Superintendent of the 
institution concerned before the time and date prescribed and noted above. The tenders should be submitted 
along with duplicate . Late tenders will not be accepted under any circumstances . 


UIT 


The Superintendents of the Institutions hold the right to obtain the rationed items from the Ratio 
Shops and Food Corporation of India and other available dietary and miscellancous articles including mutton , 
fish ( Fish to be purchase from Matsyafed onlyif available ) and firewood from any Government/Semi-Government 
Departments and Agencies/Maveli Store/Kerala State Civil Supplies Corporations/ Triveni Departmental 
Stores/Co -operative Societies/Milma/Khadi and Village Industries,Horticorp /Neethi Stores etc. Tender 
is invited for the items which are not available in the above said sources . Further details can be 
had from the Superintendents of the institutions concerned during office hours . 

- കേരള സംസ്ഥാന ജയിൽ വകുപ്പിന്റെ കീഴിലുളള വൈത്തിരി സബ് ജയിൽ, പീരുമേട് സബ് ജയിൽ, 
ദേവികുളം സബ് ജയിൽ, മൂവാറ്റുപുഴ സബ് ജയിൽ മീനച്ചിൽ സബ ജയിൽ, മാവേലിക്കര സബ് ജയിൽ 
എന്നീ സ്ഥാപനങ്ങളിലേക്ക്29-2010 സാമ്പത്തിക വർഷത്തേക്ക് അതായത് 1 - 4 -2009 മുത ൽ അല്ലെങ്കിൽ അതിനു 
ശേഷമുളള ഏതെങ്കിലും ദിവസം മുതൽ 31- 3 -2010 വരെ ഭക്ഷണവിതരണത്തിനാവശ്യമായ സാധനങ്ങളും അതിനോട് 
ബന്ധപ്പെട്ട പലവക സാധനങ്ങളും വിതരണം ചെയ്യാൻ തയ്യാറുളളവരിൽ നിന്നും നിർദ്ദിഷ്ട ടെണ്ടർ ഫോറത്തിൽ 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ടെണ്ടർ സമർപ്പിക്കണ്ടത് അ താത് സ്ഥാപനങ്ങളിലെ സുപ് 
മാർക്കായിരിക്കണം. കവറിനുപുറത്ത് " * 2009 - 10 - ലേക്ക് ക്ഷേണ വിതരണത്തിനാവശ്യമായ സാധനങ്ങളും മററു 
പലവക സാധനങ്ങളും വിതരണം ചെയ്യുന്നതിനളള ടെണ്ടർ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 5- 2-2009 വൈകുന്നേരം 4 മണിവരെ. 
ദർഘാസം ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 7 - 2- 2009 ഉച്ചയ് ക്കം 12 മണിവരെ. 
ദർഘാസം തുറക്കുന്ന തീയതിയും സമയവും - 7- 2-2009 ഉച്ചയ്ക്കു ശേഷം 2 മണിവരെ. 

ടെണ്ടർ ഫോറം അതാത് സ്ഥാപനത്തിൽ നിന്നും 400 രൂപയും 12 . 5 % വാറും നൽകിയാൽ ലഭിക്കുന്നതാണ്. 
ഡിക്കേററ് ടെണ്ടർ ഫോം 200 രൂപയും 12 . 5 % വാററും നൽകിയാൽ ലഭിക്കുന്നതാണ്. ടെണ്ടർ 30 - 7- 1999 - ലെ 
ജി , ഒ . ( എം , എസ്.) 166299 ഫിൻ. എന്ന സർക്കാർ ഉത്തരവനുസരിച്ച് നിശ്ചിത വിലയ്ക്ക് ലഭിക്കുന്നതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില അടച്ചത് യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . ടെണ്ടർ ഫോറത്തിന്റെ 
വില പണമായി മാത്രമേ സ്വീകരിക്കുകയുളളു . ടെണ്ടർ ഫോറങ്ങൾ കൈമാററം ചെയ്യാൻ പാടുളളതല്ല്. 

- പൂരിപ്പിച്ച ടെണ്ടർ ഫോറങ്ങൾ നിശ്ചിത ദിവസത്തിനും സമയത്തിനും മുമ്പായി അതാത് സ്ഥാപനത്തിലെ 
സൂപ്രണ്ടിന് സമർപ്പിക്കേണ്ടതാണ്. 
- ദർഘാസ് നമ്പർ 1 , 200 - വൈത്തിരി സബ്ജയിൽ അടങ്കൽ തുക 5, 00,000 രൂപ 
2 , 2009 _- പീരുമേട് 

5 ,00 , 000 s 
32009 - - 23വികളും 

, 5 , 00,000 , , 
42009 - മൂവാറ്റുപുഴ 19 

5 ,00, 50 ) 
5 / 2009 - മീനച്ചിൽ 

5 , 00 ,000 
- 6 2009 -മാവേലിക്കര 

- 5 ,00,000 }, 
കരാറുകാരൻ ഓരോ സാധനത്തിൻറെയും വില രേഖപ്പെടുത്തിയിരിക്കണം, ആയതിന്റെ അടിസ്ഥാനത്തി ൽ 
ആയിരിക്കും ഓരോ സാധനത്തിനും കരാർ ഉറപ്പിക്കുന്നത്. ടെണ്ടറിന്റെ രണ്ട് പ്രതികൾ അതാത് സൂപ്രണ്ടുമാർക്ക് 
സമർപ്പിക്കേണ്ടതാണ്, 

റേഷൻ സാധനങ്ങൾ റേഷൻകടകളിൽ നിന്നും അല്ലെങ്കിൽ ഫുഡ്കോർപ്പറേഷൻ ഒാഫ് ഇൻഡ്യയിൽ നിന്നും 
വാങ്ങുന്നതിനും സർക്കാർ/ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ഏജൻസികൾ കേരളം സാറാം സിവിൽ സപ്ലസ് 
കോർപ്പറേഷൻ,മാവേലി സ്റ്റാർ സഹകരണ സ്ഥാപനങ്ങൾ ഖാദി ആൻ ” വില്ലേജ് ഇൻഡസ്ട്രീസ് മിൽമ ഹരിത 
തി വേണി ഡിപ്പാർട്ടുമെൻറൽ സ്റേറാർ നീതിസറാർ മത്സ്യഫെഡ് (മൽസ്യവുംഉണക്ക മൽസ്യവും മത്സ്യ 
ഫെഡിൽ ലഭ്യമാണെങ്കിൽ , അവിടെ നിന്നുതന്നെ വാങ്ങാവുന്നതാണ്) മുതലായ സ്ഥാപനങ്ങളിൽ ലഭ്യമാകുന്ന 
സാധനങ്ങൾ (ആട്ടിറച്ചി, ഉണക്ക മൽസ്യം, വിറക് എന്നിവ ഉൾപ്പെടെ) അവിടെ നിന്നുംതന്നെ വാങ്ങുന്നതിനും 
അല്ലാത്തവ സ്റാർ പർച്ചേയ്സ് ചട്ടങ്ങൾക്ക് വിധേയമായി വാങ്ങുന്നതിനും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ 
സൂപ്രണ്ടുമാർക്ക് അധികാരമുണ്ടായിരിക്കും, മററ വിശദവിവരങ്ങൾ ബന്ധപ്പെട്ട - സ°ഥാപനത്തിലെ 
സൂപ്രണ്ടുമാരിൽ നിന്നും ആഫീസ് പ്രവർത്തി ദിവസങ്ങളിൽ നേരിട്ട് അന്വേഷിച്ചറിയാവുന്നതാണ്. 


1 . 


3 , 


. 


Prisons Headquarters, 
Poojappura , , 


( Sd .) 


For Additiona. Director General of Police 

(Prisons) 


Thiruvananthapuram - 12 . 


